Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


യ 


V 
GOVEREIRO 


- 


MENT OF 
न्याव अवत 


OF KER 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


13th October 2009 
2009 ഒക്ടോബർ 13 


THIRUVANANTHAPURAM , TUESDAY 


No . 


| | 40 
നമ്പർ 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


21st Aswina 1931 
1931 ആശ്വിനം 21 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . ഡബ്ലിയു ./ ഡി. ഒ. റ്റി./ 89 / 2009. 2009 സെപ്റ്റംബർ 30 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം ജില്ലാകളക്ട 
റുടെ വരൾച്ചാ ദുരിതാശ്വാസ പദ്ധതി 2009 - ന്റെ ഭാഗമായി 
ഭൂജലവകുപ്പിന്റെ തിരുവനന്തപുരം ജില്ലാ ആഫീസ് നടപ്പാക്കുന്ന 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി പരിചയ സമ്പന്നരായ 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 
ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം പ്രത്യേകം ടെണ്ടറുകൾ 
സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ 
ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
- ക്രമ ടെണ്ടർ നമ്പർ പഞ്ചായത്ത്/ കോർപ്പ റേ ഷ ൻ 
നമ്പർ 

പ വ്യ ത്തി യിൽ ഏർ പ്പെ ടുന്ന 
സ്ഥലവും ജോലിയുടെ സ്വഭാവവും 

അടങ്കൽ തുകയും 
- ( 1) (2 ) 

(3 ) 
1 ജി. ഡബ്ലിയു / ഡി . ഒ. റ്റി / ആര്യനാട് 110 mm dia തുരപ്പൻ 
89/ ജി / 2009 

കിണ റു കളുടെ നിർമ്മാണം 

രൂപ് 2 ,83, 950 
2 ജി. ഡബ്ലിയു / ഡി . ഒ. റ്റി / പുളിമാത്ത് 110 mm dia തുരപ്പൻ 
എൽ/ 89/ 2009 

കിണ റു കളുടെ നിർമ്മാണം 

രൂപ 3,02,695 
3 ജി . ഡബ്ലിയു / ഡി. ഒ. റ്റി / കരകുളം, പോത്തൻകോട്, വിളപ്പിൽ 
89 / ഐ / 2009 

- 110 mm dia തുരപ്പൻകിണറു 
കളുടെ നിർമ്മാണം - രൂപ 2,46,350 


4 ജി. ഡബ്ലിയു / ഡി. ഒ. റ്റി / മടവൂർ പഞ്ചായത്ത് കൈപമ്പ് 
623 / 2009 

റിപ്പയറും അനുബന്ധ ജോലി 

കളും രൂപ് 1,82,590 
- 5 ജി. ഡബ്ലിയു / ഡി. ഒ. റ്റി / കുടപ്പനകുന്ന് സിവിൽ സ്റ്റേഷൻ - 
എം / 89/ 2009 

മിനി ജലവിതരണ പദ്ധതി - 

രൂപ് 1,73 ,250 
6 ജി. ഡബ്ലിയു / ഡി. ഒ. റ്റി / ആര്യ നാട് - ഹാൻഡ് പമ്പ് 
89/ ജി / 2009 

ഇ റ ക്ഷ നു ം പ്ലാറ്റ് ഫ ാ ം 

നിർമ്മാണവും --രൂപ 80,000 
7 ജി. ഡബ്ലിയു / ഡി. ഒ. റ്റി / പുളിമാത്ത് - ഹാ ൻ ഡ് പമ്പ് 
എൽ/89/2009 

ഇ റ ക ന ം പ്ലാറ്റ് ഫാ 

നിർമ്മാണവും രൂപ 80, 000 
8 ജി . ഡബ്ലിയു / ഡി. ഒ. റ്റി / കരകുളം, പോത്തൻകോട്, 
89 / ഐ / 2009 

വി ള പ്പിൽ - ഹാൻ ഡ് പമ്പ് 
ഇ റ ക്ഷ നും പ്ലാറ്റ് ഫോം 

നിർമ്മാണവും രൂപ 72,000 
- 9 ജി. ഡബ്ലിയു / ഡി. ഒ. റ്റി/ സ പ്ല - 140 mm പി . വി . സി . 
89/2009 

പൈപ്പ് ഐ . എസ്. ഐ .- 900 
മീറ്റർ - രൂപ 2,70,000 


Gaz , No. 40 /2009/DTP ( GWD ). 


72 


KERALA GAZETTE 


[ PART III 


നിരതദ്രവ്യം - കമനമ്പർ 9 - ന് 1 % നിരക്കിൽ, മറ്റുള്ളവയ്ക്ക് 
2 / 2 % നിരക്ക്. 

- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 9 - നും 
രൂപ 600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 700 + വാറ്റ്, ക്രമനമ്പർ 
3- ന് രൂപ 500 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

- ദ ർ ഘാ സ് ഫാ റ ങ്ങ ൾ ല ഭി ക്കു ന്ന തീ യ തി യും 
സമയവും 15 -10 -2009 മുതൽ 20-10 -2009, 1 മണി. 

- ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും 20- 10 -2009, 2.30 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 -10-2009, 
3 മണി. 

- ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്ന സ്ഥലം- ജില്ലാ 
ഓഫീസ്, ഭൂജല വകുപ്പ്, ജലവിജ്ഞാന ഭവൻ, കവടിയാർ, 
തിരുവനന്തപുരം- 03. 

-അന്നേ ദിവസം അ വ ധി യാ ണെ ങ്കിൽ തൊട്ടുകുത്ത 
പവർ ത്തി ദിവസം ടെണ്ടറു കൾ സന്നി ഹി ത രാ കു ന്ന 
കോൺട്രാക്റ്റൻമാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കു 
ന്നതാണ്. സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും ഈ ടെൻഡറിനും 
ബാധകമായിരിക്കും. യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ 
റദ്ദാക്കുന്നതിനുള്ള അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


മറ്റു വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 
- വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
- മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു മുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽനിന്നും 

അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


ജില്ലാ ആഫീസ്, 
ഭൂജല വകുപ്പ്, തൊടുപുഴ, 
ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ഭൂജലവകുപ്പ്, 
തിരുവനന്തപുരം. 


നമ്പർ ജി . ഡബ്ലിയു . ഇ ./ 291/ 08. 


2009 സെപ്റ്റംബർ 15. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . ഡബ്ലിയു . ഡി. ഐ ./02/ 2009. 2009 സെപ്റ്റംബർ 17. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, തൊടു പു ഴ , ഇടുക്കി താഴെപ്പറ യു ന്ന 
പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ കരാറുകാരിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. ഡബ്ലിയു . ഡി . ഐ ./02/ 2009. 

പ്രവൃത്തിയുടെ പേര് ഇടുക്കി ജില്ലയിലെ 10 സ്ഥലങ്ങളിൽ 
ഭൂജല ജല സംപോ ഷണ പദ്ധതികൾ ( ആർട്ടിഫിഷ്യൽ 
റീ ചാർജ്) നടപ്പാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - രൂപ 1,72,500 . 
നിരതദ്രവ്യം രൂപ 4,320. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 400 + 12.5 % വാറ്റ്. 

പകർപ്പ് - രൂപ 200 + 12.5 % വാറ്റ്. 
ദർ ഘാ സ് ഫോറം നൽകിത്തുടങ്ങുന്ന 
തീയതിയും സമയവും 9 - 10 - 2009, 10 മണി. 

ദർ ഘാസ് വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 19 - 10 - 2009, 1 മണി. 

ദർഘാസ് സ്വീ ക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 19 - 10 - 2009 , 3 മണി. 

ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും 19 - 10 - 2009, 4 മണി. 

| പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാ വധി 
2009 ഡിസംബർ 20 - ന് മുൻപ്. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ 
ഭൂജല വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
വേണ്ടി പരിചയ സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രാഥമിക 
എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത മത്സര സ്വഭാവമുള്ള പ്രത്യേകം 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുക്കൊളളുന്നു . ദർഘാസുകൾ 
15- 10 - 2009 മുതൽ 20 - 10 -2009 ഉച്ചയ്ക്ക് 1 മണിവരെ ഭൂജലവകുപ്പ് 
എറണാകുളം ജില്ലാ ഓഫീസിൽനിന്നും ലഭിക്കു ന്നതും 
20-10 -2009 ഉച്ചയ്ക്ക് 2 മണിവരെ ടി ഓഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകിട്ട് 3 മണിക്ക് ജില്ലാ ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ കരാറുകൾ 
തുറ ക്ക ന്ന തുമാ കു ന്നു . ഏതെങ്കിലും കാര ണങ്ങ ളാൽ 
അന്നേ ദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ് സംബന്ധിച്ച് എല്ലാ നട പടികളും നട ത്തു ന്ന 
തായിരിക്കും. 
ദർഘാസ് നമ്പർ ജി . ഡബ്ലിയു . ഇ./ 12 /2009- 10 . 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ഡെപ്പോസിറ്റ് 
വർക്ക് പദ്ധതി പ്രകാരം തൃപ്പൂ ണിത്തുറ- ഹിൽ പാലസ് 
മ്യൂസിയം കോമ്പൗണ്ടിൽ 150 mm വ്യാസമുള്ള ഒരു കുഴൽ 
കിണർ 100 മീറ്റർ ആഴത്തിൽ നിർമ്മിക്കൽ- കുഴൽ കിണർ 
നിർമ്മാണത്തിനാവശ്യമായ PVC Pipe ( Kg/cm 2) മർദ്ദം ഉൾക്കൊ 
ള്ളാൻ കഴിവുള്ളതും ISI Mark ഉള്ളതുമായിരിക്കേണ്ടതാകുന്നു . 
കുഴൽ കിണർ നിർമ്മാണത്തിനുശേഷം 150mmdia. PVC പ്ലഗ് 
ഉപയോഗിച്ച് കുഴൽ കിണർ ഭദ്രമായി അടച്ചു വെയ്ക്കേണ്ട 
താകുന്നു . 

അടങ്കൽ തുക - രൂപ 41,150 
നിരതദ്രവ്യം രൂപ 1, 100. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 300 +എസ്. ടി. 


13th Oct. 2009 ] 


GROUND WATER DEPARTMENT 


- (2) 


- പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി -- കരാർ 
ഉറപ്പിക്കുന്ന തീയതി മുതൽ 7 ദിവസം. 

ദർഘാസ് പ്രമാണത്തിന്റെ വില ചെക്കായോ ഡാഫ്റ്റായോ 
സ്വീ ക രി ക്കു ന്ന ത ല്ല . ദർഘാസ് പ്രമാണം പര സ് പ രം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭി ക്കു ന്നതും നിര ത ദ വ്യം കെട്ടി വയ്ക്കാ ത്ത തു മായ 
ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന ത ല്ല . നിര തദവ്യം ജില്ലാ 
ഓഫീസർ, ഭൂജല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ 
ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
മാറാ വുന്ന ഡിമാന്റ് ഡാഫ്റ്റായി സമർപ്പിക്കേ ണ്ട താ ണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള 
അധികാരം ഭൂജല വകുപ്പ് ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമായി 
രിക്കും. ഇത് സംബ ന്ധ മായ കൂടു തൽ വിവ ര ങ്ങ ൾ 
ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ആഫീസറിൽ നിന്നും 
എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും നേരിട്ട് അന്വേഷിച്ച് 
അറി യാ വു ന്ന താ ണ് . ഭൂജല വകു പ്പിലെ ദർഘാ സു കൾ 
സംബന്ധിച്ച എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഈ വർക്കുകൾക്ക് 
ബാധകമായിരിക്കും. 


നമ്പർ ജി . എം.-635/ 2008- ഒ. റ്റി.-28 /2009. 2009 സെപ്റ്റംബർ 25 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, മലപ്പുറം 
ജില്ലാ ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനംചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം ./ 635 /2008 - ഒ. റ്റി./ 28 /2009. 

പ്രവർത്തിയുടെ പേരും അടങ്കൽത്തുകയും - മലപ്പുറം 
ജില്ലയിലെ വിവിധ ഗ്രാമ പഞ്ചായത്തുകളിൽ നിലവിലുള്ള 
കുഴൽ കിണറുകളിൽ 1.5 എച്ച്. പി. മോട്ടോർ പമ്പ് ഘടിപ്പിച്ച് 
പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവർത്തി. - രൂപ 2 ,00,000. 


നിരതദ്രവ്യം രൂപ 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 20 - 10 - 2009, 1 മണി. 

ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 20 - 10 - 2009, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 20 - 10 - 2009 , 
4 മണി. 


ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസ്, 
എറണാകുളം, 
കൊച്ചി- 682 030. 


( ഒപ്പ്) 
- ജില്ലാ ഓഫീസർ. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 10 ദിവസം. 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 


ദർഘാസ് പരസ്യം 


- ( 3) 


നമ്പർ ജി. എം ./ 2007 - ഒ . റ്റി.- 27 / 1153/ 2009. 


2009 സെപ്റ്റംബർ 23. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, മലപ്പുറം ജില്ലാ 
ഓഫീ സർ താഴെ പ റ യു ന്ന പവ്യ ത്തി ക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനംചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ- ജി . എം./ 1153/ 07 - ഒ. റ്റി./27/09. 

പ്രവർത്തിയുടെ പേരും അടങ്കൽത്തുകയും - മലപ്പുറം 
ജില്ലയിലെ വിവിധ ഗ്രാമ പഞ്ചായത്തുകളിൽ നിലവിലുള്ള 
കുഴൽ കിണറുകളിൽ 1.5 എച്ച്. പി. മോട്ടോർ പമ്പ് ഘടിപ്പിച്ച് 
പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവർത്തി - രൂപ 2,00,000 . 


നമ്പർ ജി . എം . -465/2008 - ഒ. റ്റി . 29 /2009. 2009 സെപ്റ്റംബർ 26. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, മലപ്പുറം, 
ജില്ലാ ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ നിന്നും 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം.- 633 /2008- ഒ. റ്റി.- 29 /2009. 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും 110 എം . എം. 
വ്യാസമുള്ള കുഴൽ കിണർ കുഴിച്ച് ഹാന്റ് പമ്പ് 
ഘടി പ്പിച്ച് പ് ളാറ്റ് ഫോം നിർമ്മിക്കുന്ന പ്രവർത്തി 
രൂപ 2,00, 000. 

നിരതദ്രവ്യം രൂപ 5,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 21- 10 - 2009, 1 മണി. 

ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 21- 10 - 2009, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 21- 10 - 2009 , 
4 മണി. 


നിരതദ്രവ്യം - രൂപ 5,000. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 19 - 10 - 2009, 1 മണി. 


ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 19 - 10 - 2009, 3 മണി. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി - 10 ദിവസം. 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 19 - 10- 2009, 
4 മണി. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 10 ദിവസം. 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, 
മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


